GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5619 


Adoor Taluk 


പരസ്യം 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
കമനമ്പർ 1- 2- കക്ഷികൾ പരേതന്റെ അനന്തരാവകാശി 
കളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽ കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേ രള 

ഗവൺ മെന്റ് ഗസ്റ്റിൽ പ സി ദ്ധ പ്പെ ടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാ വധി 

കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ സി2-5183 2020 . 

2020 ജൂൺ 8 . 
അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ചാത്തന്നൂപ്പുഴ 
മുറിയിൽ പഴവീട്ടിൽ പുത്തൻ വീട്ടിൽ സജിത ജയകുമാർ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയി 
ന്മേൽ വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാര 
ണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് 
ജയകുമാർ അപ്പുക്കുട്ടൻപിള്ള 20-3-2020 - ൽ മരണപ്പെട്ടി 
ട്ടു ള്ള തായി 

അറി യു ന്നു . പ്രേ തന്റെ നിയ മാ നു സ ത 
അ വ കാശികൾ ചുവടെ പേര് ചേർക്കു ന്ന വ രാ ണെ ന്ന് 
ഏറത്ത് വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പത്തനാപുരം. 


PATHANAMTHITTA DISTRICT 


1 


38 


2 


13 


Kozhencherry Taluk 


3 


08 


3 3 


പരസ്യം 


4 


70 


കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
സജിത ജയകുമാർ 

ഭാര്യ 
തീർത്ഥ ജയകുമാർ 

മകൾ 
സഹസ ജയകുമാർ 
സുമതിക്കുട്ടിയമ്മ 

മാതാവ് 
മുകളിൽ പേര് ചേർത്തിട്ടുള്ള 1 , 2 , 3 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പ മുള്ള പക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
ദിവ സ ത്തി നകം അടൂർ തഹ ശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ5-4756 2020. 


2020 ജൂലൈ 4 , 


30 


കോഴഞ്ചേരി താ ലൂ ക്കിൽ പത്ത നം തിട്ട വില്ലേജിൽ 
വെട്ടിപ്രം മുറിയിൽ റിബേക്ക ജോൺ എന്നവർ 16-11-2019 - ൽ 
മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടി പരേത യുടെ മകൻ 
ഡോക്ടർ തോമസ് ജോൺ മാമ്പറ സമർപ്പിച്ച അപേക്ഷയിൽ 
പത്തനം തിട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതയുടെ അവകാശികൾ താഴെപ്പറയുന്ന 
വരാണെന്ന് അറിയുന്നു . 


താലൂക്കാഫീസ്, 
അടൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


Mallappally Taluk 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


പരസ്യം 


നമ്പർ 


ബന്ധം 


( 1 ) 


1 ജോൺ തോമസ് 


ഭർത്താവ് 


88 


നമ്പർ എ4-5283 2019 . 


2020 മേയ് 20 . 


2 ഡോക്ടർ തോമസ് ജോൺ മാമ്പറ മകൻ 


61 


3 ഡോക്ടർ ജോൺ എം . മാത 


59 


4 പ്രസാദ് ജോൺ 


എൻ . 


55 


5 മറിയം ജോൺ, എം . 


മകൾ 


57 


മല്ല പള്ളി താ ലൂ ക്കിൽ 

പുറ മാറ്റം വില്ലേ ജിൽ 
കവുങ്ങുംപയാർ ദേശത്ത് പേരകത്ത് പുത്തൻവീട് വീട്ടിൽ 
പി . 

ഗോപാല ക്യ ഷ് ണ ൻ നായർ 

എന്ന യാൾ 
മരിച്ചുപോയെന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് പരേ തന്റെ ഭാര്യ ശാന്ത മ്മ , പി . പി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ പി . എൻ . ഗോപാലകൃഷ്ണൻ നായർ 
2018 ജൂൺ മാസം 17 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന നാല് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതയ്ക്ക് മറ്റ് അവകാശികൾ ആരും ഇല്ല എന്ന് 
അന്വേ ഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള തു മാണ്. ആകയാൽ 
മേൽപറഞ്ഞ വർ മാത്രമാണ് പരേതയുടെ അവകാശികൾ 
എന്നുള്ളതിന് ഒരവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാ ലാ വധി കഴിഞ്ഞാ തപാൽമാർഗ്ഗ മോ ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബം 


1 


ശാന്തമ്മ , പി . പി . 


ഭാര്യ 


73 


2 


മകൾ 


55 


സുജാതകുമാരി, പി . പി . 
( സുജാത ജെ . നായർ) 
സുധാകുമാരി, പി . ജി . 


3 


52 


4 


താലൂക്കാഫീസ്, 
കോഴഞ്ചേരി. 


( ഒപ്പ് ) 
തഹശീൽദാർ . 


സിന്ധു , പി . ജി . 
( സിന്ധു പത്മകുമാർ ) 


33 


50 


95 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5620 


ക്രമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതരുമായുള്ള വയസ് 


ബന്ധം 


ആ യത് 


ഇന 


1 


മോറിസ് കൊച്ചെയ്പ് ഡാനിയൽ 


മകൻ 


56 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മ 
പമു ള്ള പക്ഷം 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
മല്ലപ്പള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


2 


റോയിസ് ഡാനിയൽ 


53 


3 


ഷേർലിസ് ഡാനിയൽ 


മകൾ 


51 


ഷീല ഡാനിയൽ 


49 


(2 ) 


നമ്പർ എ4-18821 2020 . 


2020 മേയ് 21 . 


മല്ല പ്പള്ളി താ ലൂ ക്കിൽ 

കല്ലു പാറ വില്ലേ ജിൽ 
ചാക്കോഭാഗം ദേശത്ത് കോലാനിക്കൽ വീട്ടിൽ തങ്കപ്പൻ , റ്റി . 
എന്ന യാൾ മരിച്ചു പോയെന്നും അവ കാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ സുലോ ചന 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മു ഖാ ന്തിരം അന്വേ ഷണം നട ത്തി യ തിൽ തങ്ക പ്പൻ , റ്റി . 
2019 ഡിസംബർ മാസം 27 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേ തന്റെ ഒരു മകൻ സുധീഷ് 10 - 5 - 2014 -ാം തീയതി 
അ വിവാ ഹി ത നായി മരിച്ചു പോ യിട്ടു ള്ളതും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പരേതരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. 
മുക ളിൽ പേര് ചേർത്തി രി ക്കു ന്ന വ രാ ണ് പരേ ത രുടെ 
അവകാശികൾ എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേ രള ഗസറ്റിൽ പരസ്യ പ്പെ ടുത്തി 30 ദിവ സ 
ത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കോന്നി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


തിരുത്തൽ പരസ്യം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


( 1 ) 


ബന്ധം 


നമ്പർ എ5-10816,2019 K.Dis . 


2020 ജൂൺ 19 . 


1 


സുലോചന 


ഭാര്യ 


62 


2 


സുനിൽ കുമാർ 


മകൻ 


39 


3 


സുരേഷ് കുമാർ 


37 


3 3 


2020 ഏപ്രിൽ 14 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( വാല്യം 9 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവ ന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 289 4- ൽ പസി ദ്ധ 
പ്പെടുത്തിയ എ5-10816,2019 -ാം നമ്പർ പരസ്യത്തിൽ പരേതന്റെ 
മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്ന് 
ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. ആയതും കൂടി ഉൾപ്പെടുത്തി 
വായിക്കേണ്ടതാണ്. 


ആ യത് 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം 

ഈ പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
മല്ലപ്പള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജ രാകേണ്ട താ ണ് . 
കാലാ വധി ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 2 ) 


നമ്പർ എ5-112732019 [ K.Dis . 


2020 ജൂൺ 19 . 


താലൂക്കാഫീസ്, 
മല്ലപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ. 


2020 ഏപ്രിൽ 14 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( വാല്യം 3 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവ ന വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 289 5 - ൽ ( പസി ദ്ധ 
പ്പെടുത്തിയ എ5-112732019 -ാം നമ്പർ പരസ്യത്തിൽ പരേതയുടെ 
ഭർത്താവ് മരണപ്പെട്ടതാണെന്നും ടിയാളുകൾക്ക് സന്താനങ്ങളില്ലാ 
യിരുന്നുവെന്നും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. ടി വിവരങ്ങൾ 
കൂടി ഉൾപ്പെടുത്തി തിരുത്തി വായിക്കേണ്ടതാണ്. 


Konni Taluk 


പരസ്യം 


നമ്പർ എ5-3985 2020 . 


2020 ജൂൺ 26 . 


( 3 ) 


നമ്പർ എ5-11265 2019 / K.Dis . 


2020 ജൂൺ 19 . 


കോന്നി 

താ ലൂ ക്കിൽ വള്ളി ക്കോട് വില്ലേ ജിൽ 
വാഴ മു ട്ടം 

കിഴ ക്ക് മുറി യിൽ കാവിനാൽ വീട്ടിൽ 
കെ . കെ . ഡാനിയൽ, പൊന്നമ്മ ഡാനിയൽ എന്നിവർ 2-1-2020 , 
12-4-2020 എന്നീ തീയതികളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള 
താണെന്നും പരേതരുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതരുടെ മകൻ റോയിസ് ഡാനിയൽ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൾക്കാർ 2-1-2020 , 12-4-2020 
എന്നീ തീയതികളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള താണെന്നും 
പര ത രു ടെ അവ കാ ശി കളായി താഴ പറ യുന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


2020 ഏപ്രിൽ 14 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( വാല്യം 9 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 
റവ ന 

വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 28 96 - ൽ 
പ്രസിദ്ധപ്പെടുത്തിയ എ5-11265 2019 -ാം നമ്പർ പരസ്യത്തിൽ 
പരേതൻ അവിവാഹിതൻ ആയിരുന്നു എന്ന് ഉൾപ്പെടുത്തിയി 
ട്ടില്ലാ ത്തതാ ണ് . ആയ തും കൂടി ഉൾപ്പെടുത്തി തിരുത്തി 
വായിക്കേണ്ടതാണ്. 


4 


താലൂക്കാഫീസ്, 
കോന്നി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


96 


